GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL /TV( N )/ 634/ 2018-20 


ക 


സ് 


ഗസററ് 


കേരള 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 26 
26th May 2020 
1195 ഇടവം 12 
12th Idavam 1195 


നമ്പർ 


21 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 5 
5th Jyaishta 1942 


PART III 


Labour Department 


നോട്ടീസ് 


മരണമടഞ്ഞ 


കമ 
നമ്പർ 


പേര് 


തൊഴിലാളിയു 

മേൽവിലാസം 
മായുള്ള ബന്ധം 


നമ്പർ ഇ1-938 2019 . 


2020 മാർച്ച് 13 . 


ശ്രീമതി ഉഷാകുമാരി 


ഭാര്യ 


പേഴുമ്പള്ളംഹൗസ്, 


2 


15 


ശ്രീ . കൃഷ്ണദാസ് S / o സുകു മാരൻ, ആന്തൂർക്കാവ് 
ഹൗസ്, കിണാശ്ശേരി, പാലക്കാട് എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി ചെയ്തു വരവെ 24- 2-2013-ന് അപകടം 
സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . ആനന്ദൻ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ബജാജ് 
അ ലി യ ൻസ് ജ ന റൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 
ൽ 10,38,739 (പത്തുലക്ഷത്തിമുപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി 
മുപ്പത്തിയൊമ്പത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ട് 
1923-2(1)( ഡി) വകുപ്പനുസരിച്ച് നിർവഹിച്ച പ്രകാരം ടിയാന്റെ 
മരണ സമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്നവർ 
മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ആഫീസർ, രണ്ടാം 
സർക്കിൾ , പാല ക്കാട് അന്വേ ഷണം നട ത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


ശ്രീ . ആകാശ് 

മകൻ കിണാശ്ശേരി പി.ഒ., 

കൊടുമ്പ്, 

പാലക്കാട്-678 701. 
ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാ രെ ങ്കി ലു മു ണ്ട ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് 

കേ രള ഗസറ്റിൽ പസി ദ്ധ പ്പെ ടു ത്തി 
ദി വ സ ത്തി നകം എന്റെമുമ്പാകെ രേഖാമൂലം എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത 
സമയ പരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശ 
വാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക 
മുഴുവനും മേ ൽ പ റ ഞ്ഞ വ്യക്തികൾക്ക് 

വിത മരണം 
ചെയ്യുന്നതാണ്. ആയതിനു ശേഷം ലഭിക്കുന്ന അവകാശ 
വാ ദ ങ്ങ ൾ ഒന്നുംതന്ന 

യാതൊരു കാ ര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 


വ്യാവസായിക 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, പാലക്കാട്. 


ഒപ്പ് 

കമ്മീഷണർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ. 


Gaz . No. 21 /2020 /DTP (Labour ). 


241 


